© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


251 





Peerumede Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ ജി1-5496/2020 %.1215 2020 സെപ്റ്റംബര്‍ 29. 


ഇടുക്കി ജില്ലയില്‍ പീരുമേട്‌ താലൂക്കില്‍ ഏലപ്പാറ 
വില്ലേജില്‍ രമേഷ്‌ ഭവന്‍ വീട്ടില്‍ മരിയ പുഷ്പം എന്നവര്‍ 
7-8-2018-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ ഹരിദാസ്‌, എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ ഏലപ്പാറ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശ നടത്തിയതില്‍ ഏലപ്പാറ 
വില്ലേജില്‍ രമേഷ്‌ ഭവന്‍ വീട്ടില്‍ മരിയ പുഷ്പം എന്നവര്‍ 
7-8-2018-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ താഴെ പറയുന്നവര്‍ 
മാത്രമാണെന്നും കാണുന്നു. 


വിചാരണ 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഹരിദാസ്‌, എസ്‌. ഭര്‍ത്താവ്‌ 71 

a രമേഷ്‌ മകന്‍ 40 

3 അനീഷ്‌ = 38 

4 രാജേഷ്‌ ി 26 
mem naan mm A TOR AN Am ARAL Rn AD nA A 
ആകയാല്‍ പരേതയുടെ അനന്തരാവകാശികള്‍ 
മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്ന 4 (നാല്‌) പേര്‍ 


മാധ്രമാണെന്ന്‌ കാണിച്ച്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ ഈ കേരള ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം പീരുമേട്‌ തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


പരസ്യം 


നമ്പര്‍ ജി1-11142/2018 %.1215. 2020 സെപ്റ്റംബര്‍ 28. 


ഇടുക്കി ജില്ലയില്‍ പീരുമേട്‌ താലൂക്കില്‍ ഉപ്പുതറ 
വില്ലേജില്‍ ചീന്തലാര്‍ 3-ാം നമ്പര്‍ ഡിവിഷന്‍, പള്ളിമുറ്റം 
വീട്ടില്‍ മനുവേല്‍, എസ്‌. എന്നയാള്‍ 11-5-2017-ല്‍ മരണ 
മടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാരൃ 
അല്‍ഫോന്‍സ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ഉപ്പുതറ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിയതില്‍ 
ഉപ്പുതറ വില്ലേജില്‍ പള്ളിമുറ്റം വീട്ടില്‍ മനുവേല്‍, എസ്‌. 
എന്നയാള്‍ 11-5-2017-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും കാണുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അല്‍ഫോന്‍സ ഭാര്യ 57 
2 ഷീബ മകള്‍ 40 
3 ഷിബു മകന്‍ 39 
4 ഷീല മകള്‍ 38 
5 സ്റ്റാലിന്‍ മകന്‍ 35 


Gaz. No. 2/2021/DTP (CLR). 


151 


ആകയാല്‍ 
മുകളില്‍ 


പരേതന്റെ അനന്തരാവകാശികള്‍ 
(അഞ്ച്‌) പേര്‍ 
മാധ്രമാണെന്ന്‌ കാണിച്ച്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
ആയത്‌ ഈ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം പീരുമേട്‌ തഹശീല്‍ദാര്‍ 


പേര്‌ ചേര്‍ത്തിരിക്കുന്ന 5 


പക്ഷം പരസ്യം കേരള ഗസറ്റില്‍ 


മുമ്പാകെ നേരില്‍ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
പീരുമേട്‌. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ ജി1-10964/2019. 2020 നവംബര്‍ 3. 


നമ്പര്‍ 
(വാല്യം 9, പാര്‍ട്ട്‌-111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ 6266, 6267ാം പേജുകളില്‍ (HAMAUG (2) 
ആയിപ്രസിദ്ധിപ്പെടുത്തിയ പരസൃത്തില്‍ അവകാശികളില്‍ 
ഒരാളായ “ലിന്റു അജി 'യുടെ പേര്‌ നിന്നു അജി' എന്ന്‌ 


15-9-2020-ലെ 36-90 കേരള ഗസ്റ്റില്‍ 


തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 


(പ്പ്‌) 


പീരുമേട്‌. തഹശീല്‍ദാര്‍. 


Thodupuzha Taluk 
പരസ്യം 


() 


നമ്പര്‍ എഫ്‌7-9761/2020. 2020 സെപ്റ്റംബര്‍ 29. 


തൊടുപുഴ താലൂക്കില്‍ അറക്കുളം വില്ലേജില്‍ 


ഈറക്കുന്നേല്‍ വീട്ടില്‍ പ്രദീപ്‌, ഇ. പി. എന്നയാള്‍ 
12-5-2020-M}o 16-5-2020-M}o ഇടയില്‍ മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ സഹോദരിയായ പ്രവീണ, ഇ. പി. സമര്‍പ്പിച്ച 
സര്‍ട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്‍മേല്‍ 


ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


അവകാശ 


നടത്തിയതില്‍ ടി പ്രദീപ്‌, ഇ. പി. എന്നയാള്‍ 12-5-2020-M)o, 
16-5-2020-നും ഇടയില്‍ മരിച്ചതായും താഴെ പറയുന്നവര്‍ 
മാത്രമാണ്‌ പരേതന്റെ അവകാശിയെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
പ്രവീണ, ഇ. പി. സഹോദരി 21 


(പരേതന്‍ അവിവാഹിതനും, പരേതന്റെ മാതാവ്‌ 
28-8-201-ാം൦ തീയതിയിലും പിതാവ്‌ 3-12-2011-ം തീയതിയിലും 
മരണപ്പെട്ടിട്ടുള്ളതാണ്‌.) 


മേല്‍ വിവരിച്ചവര്‍ മാ്ര്തമാണ്‌ അവകാശികളെന്ന്‌ 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന പരാതികള്‍ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


